Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th June 2013 

2013 ജൂൺ 4 
14th Jyaishta 1935 
1935 ജ്യേഷ്ഠം 14 


- 23 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


സംസ്ഥാന ആസൂത്രണ ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ1 - 8866 / 2012/ എസ്. പി . ബി . 


2013 ഏപ്രിൽ 29. 


സംസ്ഥാന ആസൂത്രണ ബോർഡിൽ സേവനാവകാശ 
നിയമം- 2012 നിലവിൽ വന്നിട്ടുണ്ട്. പ്രസ്തുത നിയമത്തിന്റെ 
നിയുക്ത ഉദ്യോഗസ്ഥനായി അഡ്മിനിസ് ( Sറ്റീവ് 
അസിസ്റ്റന്റിനേയും ഒന്നാം അപ്പീൽ അധികാരിയായി സീനിയർ 

അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും രണ്ടാം അപ്പീൽ 
അധികാരിയായി മെമ്പർ സെക്രട്ടറിയേയും നിയമിച്ചുകൊണ്ട് 
വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. 


പട്ടം പാലസ് പി. ഒ., വി . എസ്. സെന്തിൽ, ഐ . എ .എസ്., 
തിരുവനന്തപുരം. 

മെമ്പർ സെക്രട്ടറി. 


